Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


ni 


VERNME 


രം 


ാർ 


ന 


- 


ENT OF Kg 


KERALA 


- 


- Seat 


मन्यात अपर 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


23rd November 2010 

2010 നവംബർ 23 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


2nd Agrahayana 1932 
1932 അഗഹായനം 2 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി .1- 24 / 2008. 


2010 നവംബർ 8. 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷൻ, കൊല്ലം 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് പൊതുമരാമത്ത് ജലവിഭവ 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ 1-12- 2010 വരെ രജിസ്റ്റർ തപാലിൽ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . കൊറിയർ വഴിയോ നേരിട്ടോ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് ഈ ഓഫീസ് ഉത്തരവാദിയാ 
യിരിക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
ദിവസം അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം 4 മണിവരെ ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 
രണ്ട്മാസം വരെ ആയിരിക്കും. 

ടെണ്ടർ നമ്പർ 1. 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് പ്രമാണം വിത രണം ചെയ്യുന്ന തീയതിയും 
സമയ വും - 26 -11 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
1 - 12 - 2010 വൈകുന്നേരം 4 മണിവരെ. 

ദർഘാസ് പ്രമാണം തുറക്കുന്ന തീയതിയും സമയവും - 
1- 12 - 2010 വൈകുന്നേരം 4.30 മണി. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 2 മാസം. 

കരാ റു കാ രുടെ യോഗ്യത - " ഡി ക്ലാസ്സും അതിന് 
ഉപരിയും. 

- ജല വിഭവ വകുപ്പിലും പൊതു മാ രാമത്ത് വകുപ്പിലും 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

മൈനർ ഇറിഗേഷൻ 
സബ് ഡിവിഷൻ, കൊല്ലം. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 1/ 97. 


2010 നവംബർ 1. 


- ( പവ്യത്തിയുടെ പേരും അടങ്കൽ തുക യും 
ആർ. ആർ. ആർ. ചവറ പഞ്ചാ യ ത്തിലെ കൊട്ടു കാട് 
വാർഡ് നമ്പർ 8 - ൽ പുലിപ്പറം കുളത്തിന്റെ അറ്റകുറ്റപ്പണികളും 
സംരക്ഷണവും രൂപ 2,03 ,000 . 

നിരതദ്രവ്യം രൂപ 5,100 . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം ചെറു കിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 


23rd Nov. 2010] 


IRRIGATION DEPARTMENT 


574 


- ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
29 - 11- 2010 ഉച്ചയ്ക്ക് 1 മണി. 


അംഗീകൃത കരാറുകാരിൽ നിന്നും താഴെപ്പറയുന്ന ദിവസം 
ഉച്ചയ്ക്ക് 12 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാ സു കൾ അന്നേദിവസം ഉച്ചയ്ക്ക് 12 . 30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 30 - 11- 2010 ഉച്ചയ്ക്ക് 12 മണി. 


കാലാവധി--- 6 മാസം. 
കരാറുകാരുടെ ക്ലാസ്സ് -" സി യും അതിനുമുകളിലും. 


- ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ നാലുമാസം വരെയാകുന്നു . കേരള പൊതുമരാമത്ത് 
വകു പ്പിലേയും ജല വിഭവ വകുപ്പിലേയും ദർഘാസുകളെ 
സംബ ന്ധിച്ച് എല്ലാ വ്യവ സ്ഥ കളും ഈ ദർ ഘാ സിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ചെറുകിട ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, കാക്കനാട്, 

( ഒപ്പ്) 
എറണാകുളം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


3 


ലേലം/ ക്വട്ടേഷൻ നോട്ടീസ് 


നമ്പർ ഡി . ബി .1/ 83 . 


2010 നവംബർ 1. 


ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 
1 144/ 2010 - 1 - - പാലക്കുഴ പഞ്ചായത്തിൽ 

കണ്ണത്തുകുഴി കാബാറിന്റെ താഴെ 
ഭാഗത്ത്മാറികതോടിന്റെ പാർശ്വസംരക്ഷണ 
ജോലികൾ - രൂപ 10 , 10 , 000 

25 ,250 
2 145/ 2010 - 11 - ടി തേക്കിനാൽത്താഴം 

കാസ്ബാറിന്റെ താഴെ ഭാഗത്ത് 
- മാരികതോടിന്റെ ടി -- രൂപ 9,80,000 

24,500 
- 146/ 2010-11- മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി 
യിൽ 11, 13 എന്നീ വാർഡ് നമ്പരുകളിൽ 
ഉൾപ്പെട്ട പെരുംതോടിന്റെ ടി -- 
രൂപ 15 ,00,000 

37 ,500 
4 147 / 2010- 11 - കോതമംഗലം മുനിസിപ്പാലിറ്റി 

യിൽ പറത്തോട്ട് കാവ് അമ്പലത്തിനു 
സമീപത്തുള്ള കുറൂർ തോടിന്റെ ടി - - 
രൂപ് 9, 00 ,000 

22,500 
5 148 /2010 - 1 ടി വാർഡ് 1- ൽ കാരിപ്പുഴി 
കടവിന്റെ താഴെ ഭാഗത്തെ കുറൂർ 
തോടിന്റെ ടി- രൂപ് 7,25,000 

18 , 150 
6 149 / 2010 - 11 - വാരപ്പെട്ടി പഞ്ചായത്തിൽ 

വാർഡ് നമ്പർ 9 - ൽ കണ്ടമ്പുഴ റിലിഫ്റ്റ് 
പദ്ധതിയുടെ ബഞ്ച്കനാലിന്റെ കേടുപാട് 
തീർക്കൽ - രൂപ 9,00,000 
- 150 / 2010- 11 ജിഡ ഫണ്ട് ഉപയോഗിച്ച് 
മുളവുകാട് പഞ്ചായത്തിൽ വല്ലാർപാടം 
പുറം ബണ്ട്പുതുക്കിപണിയുന്ന പ്രവൃത്തി 
ചെയിനേജ് 4160 മീ . മുതൽ 4390 മീ . 
വരെയുള്ളഭാഗത്ത്ബണ്ട് അഭിവൃദ്ധിപ്പെടു 
ത്തുന്നത്ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ 
രൂപ 15, 00, 000 

37 ,500 
8 151/ 2010 - 1 - ടി ടി ചെയിനേജ് 2500 മീ . 

( സൂയിസ് നമ്പർ 4 ) മുതൽ 2710 മീ . 
വരെയുള്ള ഭാഗത്ത് ടി - രൂപ 15 ,00 ,000 37,500 
9 152 /2010 -11- ടി ടി ചെയിനേജ് 2300 മീ. 

( സൂയിസ് നമ്പർ 3) മുതൽ 2500 മീ . 
( സൂയിസ് നമ്പർ 4 ) വരെയുള്ള ഭാഗത്ത് 
ടി - - രൂപ 15,00, 000 

37 ,500 
10 153 / 2010 - 1 ടി ടി വാർഡ് നമ്പർ 21 - ൽ 

ചെയിനേജ് 2710 മീറ്ററിനും 4160 
മീറ്ററിനും ഇടയ്ക്ക് ബണ്ടിന്റെ പാർശ്വ 
സ റ ര ക ണ ം ഉ ൾ പ ട യു ള്ള 
പ്രവൃത്തികൾ - രൂപ 5,00,000 

12 , 500 


22 , 500 


കേരള ഗവർണ്ണർക്കുവേണ്ടി പെരിയാർവാലി ജലസേചന 
പദ്ധതിയുടെ അധീനതയിൽ വരുന്ന പെരുമ്പാവൂർ ഡിവിഷൻ 
ഓഫീസ് പരിസരത്ത് സൂക്ഷിച്ചിട്ടുള്ള വിവിധ അളവുകളിൽപ്പെട്ട 
കമ്പികൾ 2010 ഡിസംബർ മാസം 7 -ാം തീയതി രാവിലെ 
11 മണിക്ക് പ്രസ്തുത ഓഫീസിൽ വച്ച് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ലേലത്തിന്റെ അടങ്കൽ 
തുക 33, 800 രൂപ ലേലം ചെയ്യു ന്ന തിന്റെ തലേ ദിവസം 
( 6 - 12 - 2010 ) വൈകുന്നേരം 4 മണിവരെ സീൽ ചെയ് 
ക്വട്ടേഷനുകളും സ്വീകരിക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കു 
വാൻ ആഗ്രഹിക്കുന്നവർ ലേലവസ്ത ഓഫീസ് പ്രവർത്തി 
സമയങ്ങളിൽ വന്ന് നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കുന്നവർ 1,700 രൂപ നിരതദ്രവ്യം 
ലേലത്തിന് അര മണിക്കൂർ മുമ്പ്ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ 
ഏൽപ്പി ക്കേണ്ടതാ ണ് . ക്വട്ടേ ഷൻ സമർപ്പി ക്കു ന്ന വർ 
ക്വട്ടേ ഷ നോ ടൊപ്പം ടി തുക യു ടെ, എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ പെരുമ്പാവൂരിൽ മാറാവുന്ന ഡി . ഡി. 
അടക്കം ചെയ്യേണ്ട താ ണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം/ ക്വട്ടേ ഷൻ വിളിക്കുന്ന ആൾ മുഴു വൻ തുകയും 
വിൽപ്പന നികുതിയും അ പ്പോൾ തന്നെ ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. ലേലത്തിന് അംഗീകാരം ലഭിച്ചുകഴിഞ്ഞ് 7 
ദിവസത്തിനകം ലേല വസ്തു ടി സ്ഥലത്തു നിന്ന് നീക്കം 
ചെയ്യേണ്ടതാണ്. പൊതുമരാമത്ത് ജലസേചന വകുപ്പിലെ 
എല്ലാ ലേല നിബന്ധനകളും ഈ ലേലത്തിന് ബാധകമാണ്. 
ലേലത്ത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
സമയങ്ങളിൽ ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


ദർ ഘാസ് ഫോറത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് 
രൂപ 1,600 + വി . നി ., കമനമ്പർ 3 - ന് രൂപ 2 ,250 + വി . നി.. 
ക്രമനമ്പർ 7, 8 , 9 ഇവയ്ക്ക് രൂപ 2,300 + വി . നി ., ക്രമനമ്പർ 
10 - ന് രൂപ 1,000 + വി . നി ., മറ്റുള്ളവയ്ക്ക് രൂപ 1,500 + വി . നി . 


-- എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, പി . വി . ഐ . പി . 
ഡിവിഷൻ നമ്പർ- 1, 

( ഒപ്പ്) 
പെരുമ്പാവൂർ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


23rd Nov. 2010] 


IRRIGATION DEPARTMENT 


575 


ദർഘാസ് പരസ്യം 


- (1) 


(2 ) 


( 3 ) 


3 , 400 


- 10 10 / എ ഇ ഇ / 2010 - 11 - ടി ഊരമന മെ നർ 
-- ഡിസ്ട്രിബ്യൂട്ടറി ചെ . 1200 മീ . മുതൽ 5000 

മീറ്റർ വരെയുള്ള ടി - രൂപ 1, 35, 000 
- 11/ എ ഇ ഇ | 2010 - 11 - ടി ഊരമന മെ നർ 

ഡിസ്ട്രിബ്യൂട്ടറി ചെ . 5000 മീ . മുതൽ 7910 
മീറ്റർ വരെയുള്ള ടി - രൂപ 90 , 000 
12 / എഇഇ / 2010 -17 ടി രാമമംഗലം മൈനർ 
ഡിസ്ട്രിബ്യൂട്ടറി ചെ . 0 മീ. മുതൽ 1500 മീറ്റർ 
വരെയുള്ള ടി രൂപ 36,000 


2, 250 


12 


900 


നമ്പർ ഡി. ബി . 67 / 92. 

2010 നവംബർ 4. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മൂവാറ്റുപുഴ ജലസേചന പദ്ധതി, സബ് ഡിവിഷൻ 
നമ്പർ 9, ( രാമമംഗലം), മൂവാറ്റുപുഴ താഴെ ചേർത്തിരിക്കുന്ന 
പ്രവൃത്തികൾക്കുവേണ്ടി കേരള പൊതുമരാമത്ത്/ ജലവിഭവ 
വകുപ്പിലെ രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്ത് മുദ്രവച്ച കവറു ക ളിൽ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർഘാസുകൾ താഴെകാണിച്ചിട്ടുള്ള തീയതിയിൽ ഉച്ചയ്ക്കുശേഷം 
2 മണിവരെ രജിസ്റ്റേർഡ് തപാലിൽ മാത്രം സ്വീകരിക്കുന്നതും 
( കൊ റി യർ സ്വീക രി ക്കു ന്നതല്ല ) അന്നേദിവസം 2 . 30 - ന് 
അ സിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ റോ അദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരു 
ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാകുന്നു . തപാലിൽ വരുന്ന കാലതാമസത്തിന് 
കരാറുകാർ മാത്രം ഉത്തരവാദിയായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ അന്നേ ദിവസം അവധിയായാൽ അടുത്ത 
പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സമയം വരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 2.30ന് തുറക്കുന്നതുമാണ്. 
ദർഘാസ് നമ്പരും 

നിരത 
ക്രമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 


13 13 / എഇഇ / 2010 - 1 ടി രാമമംഗലം മൈനർ 

ഡിസ്ട്രിബ്യൂട്ടറി ചെ . 1500 മീ . മുതൽ 3920 
മീറ്റർ വരെയുള്ള ടി - രൂപ 60,000 


1, 500 


(1) 


( 2 ) 


| ( 3) 


- 1 , 750 


1 1/ എഇഇ/ 2010 - 11- - എം . വി . ഐ . പി . രാമമംഗലം 

ബ്രാഞ്ച് കനാൽ ചെ . 0 മീ . മുതൽ 2835 മീറ്റർ 
വരെയുള്ള വാർഷിക അറ്റകുറ്റപ്പണികൾ 
രൂപ് 1,60, 000 

4,000 
2 2 /എഇഇ /2010 -11 ടി രാമമംഗലം ബ്രാഞ്ച് 

കനാൽ ചെ . 2835 മീ . മുതൽ 4100 മീറ്റർ 

വരെയുള്ള ടി - രൂപ 70,000 
3 3/ എഇഇ / 2010 - 11 - ടി രാമമംഗലം ബാഞ്ച് 

കനാൽ ചെ . 4100 മീ . മുതൽ 6000 മീറ്റർ 
വരെയുള്ള ടി - രൂപ 90,000 

2 , 250 
4/ എഇഇ/ 2010 - 11 - ടി രാമമംഗലം ബ്രാഞ്ച് 
കനാൽ ചെ . 6000 മീ . മുതൽ 8000 മീറ്റർ 
വരെയുള്ള ടി - രൂപ 1,16 ,000 

2 ,900 
5 5 / എഇഇ / 2010 - 11 - ടി കാക്കൂർ മെ നർ 

ഡിസ്ട്രിബ്യൂട്ടറി ചെ . 0 മീ . മുതൽ 4000 മീറ്റർ 
വരെയുള്ള ടി - രൂപ 65,000 

| 1,650 
6 6 / എഇഇ/ 2010 - 11 - ടി കാക്കൂർ മെ നർ 

ഡിസ്ട്രിബ്യൂട്ടറി ചെ . 4000 മീ . മുതൽ 6710 
മീറ്റർ വരെയുള്ള ടി - രൂപ 70 ,000 

1,750 
7 7 / എഇഇ)/ 2010 - 11 - ടി ഒലിയപ്പുറം മെ നർ 

ഡിസ്ട്രിബ്യൂട്ടറി ചെ . 0 മീ . മുതൽ 1030 മീറ്റർ 
വരെയുള്ള ടി - രൂപ 22,500 
8 8 / എം ഇ | 2010 - 11 - ടി കക്കാട് മെ നർ 

ഡിസ്ട്രിബ്യൂട്ടറി ചെ . 0 മീ . മുതൽ 7300 മീറ്റർ 
വരെയുള്ള ടി - രൂപ 1,20 , 000 

- 3, 000 
9/ എൻ ഇ / 2010 - 11 - ടി ഊരമന മെ നർ 
ഡിസ്ട്രിബ്യൂട്ടറി ചെ . 0 മീ . മുതൽ 1200 മീറ്റർ 
വരെയുള്ള ടി - രൂപ 50,000 

1,250 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1 മുതൽ 
6 വരെയും 8, 10 , 11, 13 ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, 
- കമനമ്പർ 7, 9, 12 ഇവയ്ക്ക് രൂപ 300 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
- സമയവും - 24 - 11- 2010 , 1 മണി വരെ. 

ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 1- 12 - 2010 , 2 മണി വരെ. 

കരാറുകാരുടെ വിഭാഗം - " ഡി ക്ലാസ്സും അ തിനു 
മുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 9 മാസം. 

ദർഘാസ് പ്രമാണവും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും മേൽ കാണിച്ചിട്ടുളള 
തീയതികളിൽ ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം 
പണമായോ മണി യോർഡറായോ അടച്ച് രേഖാമൂലം 
ആ വ ശ്യ പ്പെട്ടാൽ മേൽപ്പറഞ്ഞ കരാ റു കാർക്കു മാത്രം 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതു 
മാകുന്നു . ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 100 
രൂപ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാരംഭ കരാർകൂടി വയ്ക്കേ ണ്ട 
താകുന്നു . അതിനുള്ള സാമ്പിൾ ഫോറം ആഫീസ് നോട്ടീസ് 
ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടു ള്ള താ കു ന്നു . നിര ത ദ വ്യം 
അസിസ്റ്റന്റ് എക്സിക്യട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ 
നിശ്ചിത തുകയ്ക്കുള്ളതും (ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം) 
അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്കവിധം അധികാര 
പ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ നി ധി യിലേക്ക് 
ബിൽതുകയുടെ ഒരു ശതമാനം ബില്ലിൽ നിന്നും പിടിക്കുന്നതും 
ആയവ അധികാരികൾക്ക് കൈമാറുന്നതുമാണ്. 19 - 8 - 1997 - ലെ 
ഗവൺമെന്റ് ഉത്തരവ് നമ്പർ 84 /97/ പി. ഡബ്ല . ആന്റ് റ്റി. യും 
അ നു ബന്ധ ഉത്ത ര വു കളും പ്രകാരം നിർദ്ദേ ശി ക്ക പ്പെട്ട 
“ പെർഫോമൻസ് ഗ്യാരണ്ടി തുടങ്ങിയ വ്യവസ്ഥകളും കേരള 
പൊതു മരാമത്ത്/ ജല സേചന വകു പ്പിലെ ദർഘാ സു കൾ 
സംബന്ധിച്ചുള്ള പുതുക്കിയ മറ്റെല്ലാവ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


600 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
എം . വി . ഐ . പി . സബ് ഡിവിഷൻ 
നമ്പർ 9, മൂവാറ്റുപുഴ. 


( ഒപ്പ്) 
അസി. എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


23rd Nov. 2010] 


IRRIGATION DEPARTMENT 


576 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി . 3 ജനറൽ 2004. 


2010 നവംബർ 3. 


കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ ചെറുകിട ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരെഴുതി മുദ്ര വെച്ച്മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ തപാലിൽ സ്പീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചു 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല . ദർഘാസുകൾ 2 - 12- 2010 , 
3 മണി വരെ സ്വീകരിക്കുകയും അന്നേ ദിവസം 3.30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധിയാ യി രു ന്നാൽ അതിനടുത്തുള്ള 
പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണിക്കു ന്ന താ ണ് . 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 
4 മാസം വരെ ആയിരിക്കും. 


ജി . ഒ . എം . എസ്. നമ്പർ 135 / 97 / കോ . ഓപ്. തീയതി 
13 - 11- 1997 -ലുള്ള നിബന്ധനകൾക്കും വിധേയമായി മാത്രമേ 
ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 
- മേൽപ്പറഞ്ഞ ഗവ . ഓർഡർ പ്രകാരം ആവ ശ്യ മായ 
രേഖകൾ കഴിഞ്ഞ 3 വർഷം പണി പൂർത്തികരിച്ചതിന്റെ 
രേഖകൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും തന്നെ കൊണ്ടു 
വരേണ്ടതാണ്. യാതൊരു കാരണവശാലും അഡ്വാൻസ് പേമെന്റ് 
നൽകുന്നതല്ല . എം . പി . എൽ. എ . ഡി . പണിക്ക് ടെണ്ടർ 
എക്സസ്അനുവദിക്കുന്നതല്ല. 

കഴിഞ്ഞ മൂന്ന് ടെണ്ടറുകളിൽ ടെണ്ടർ ഫോറം വാങ്ങു 
കയും ടെണ്ടർ സമർപ്പിക്കാതിരിക്കുകയും ചെയ്ത കരാറുകാർ 
ടെണ്ടർ അപേക്ഷ നൽകേണ്ടതില്ല . കാലാവധി കഴിഞ്ഞിട്ടും 
നിലവിലുള്ള കരാർ പ്രകാരം പണി പൂർത്തികരിക്കുന്നതിന് 
അനിശ്ചിതമായി കാരണം തൃപ്തികരമല്ലാത്ത കരാറുകാർക്ക് 
ടെണ്ടർ ഫോറം നൽകുന്നതല്ല. 

മേൽ പറഞ്ഞ പ്രവൃത്തികൾക്ക് 2010 - ലേയും 2009 - ലേയും 
നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം പരമാ വധി അധികം 
അനുവദിക്കുന്നതാണ്. 


- ദർഘാസ് നമ്പരും പവ ത്തിയുടെ പേരും 
40 / ഇ / എം . ഐ ./തൃശ്ശൂർ/ 2010 -11-- പ്രോജക്ട് മെയിന്റനൻസ് 
കുടപ്പുഴ ചെക്ക് ഡാമി ലേ ക്കുള്ള അ പാച്ച് റോഡിന്റെ 
സർഫസിങ്ങ്. 

നിരതദ്രവ്യം രൂപ 14,000 . 
ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 1,200 + 4 % വാറ്റ്. 

ദർഘാസ് ഫാറങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും 
25 -11- 2010 മുതൽ 26- 11 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ. 


എക്സി. എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ചെറുകിട ജലസേചന 
വിഭാഗം, തൃശ്ശൂർ. 


(ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


പുനർ ദർഘാസ് പരസ്യം 


- ദർഘാസ് ഫോറ ങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും - 2 - 12 - 2010 , 1 മണി വരെ. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
കരാറുകാരുടെ വിഭാഗം- " ഡി ക്ലാസ്സ് 

പവൃ ത്തി യു മായി ബന്ധപ്പെട്ട ഡിവിഷൻ - മെ നർ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 

- ദർഘാസ് പ്രമാണവും മറ്റു വിശദ വിവരങ്ങളും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ 
പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 100 രൂപയുടെ 
(നൂറ് രൂപ) മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ടു അടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു 
സമയത്തും മാറത്തക്കവിധത്തിൽ അധികാരപ്പെടുത്തിയതുമാ 
യിരിക്കണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
ആ വ ശ്യ മായ നിര ത ദ വ്യം കെട്ടി വയ് ക്കാ ത്ത തു മാ യ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

1986 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ (2 ) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് 
നൽകു വാൻ ബാദ്ധ്യസ്ഥനാണ്. കേരള പൊതു മരാമത്ത് 
ജല സേചന വകുപ്പിലെ ദർ ഘാ സു കളെ സംബ ന്ധിച്ച് 
നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


നമ്പർ 5 / ഇഇ / 2010 - 11. 

2010 നവംബർ 9. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ ഇറിഗേഷൻ ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
കേരള ജലസേചന / പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്ട്രേഷനുള്ള 
അർഹരായ കരാറുകാരിൽനിന്നും പണിയുടെ പേരെഴുതിമുദ്രവച്ച് 
പ്രത്യേകം കവറുകളിൽ മത്സരാടിസ്ഥാനത്തിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടി ദർഘാസുകൾ താഴെ പറയുന്ന ദിവസം 
ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 
അന്നേ ദിവസം സന്നിഹിതരായിരിക്കുന്ന കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന താണ്. ചീഫ് എഞ്ചിനീയർ, 
പ്രോജക്ട്- 2, തിരുവനന്തപുരം 18 - 6- 2004 - ലെ സർക്കുലർ നമ്പർ 
3759 / 04 / സി . ഐ . ആർ. അനു സരിച്ച് ഇനി മുതൽ ഇന്ത്യൻ 
തപാൽ വകുപ്പ് രജി സ് റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് മു ഖന 
ലഭിക്കുന്ന ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ഓരോ 
പണിയുടേയും ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം കവറുകളിൽ 
ഇന്ത്യൻ തപാൽ വകുപ്പ് രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ്മുഖേന 
സമർപ്പിക്കേ ണ്ട താ ണ്. ദർഘാസുകൾ തുറക്കുന്ന ദിവസം 
ഏതെങ്കിലും കാര ണ വ ശാൽ അവധി ആയാൽ അടുത്ത 
പ്രവർത്തി ദിവസം അവസാന തീയതിയായി കണക്കാക്കേണ്ടതാണ്. 
തപാലിൽ വരാവുന്ന കാലതാമസത്തിന് കരാറുകാരൻ ഉത്തരവാദി 
യായിരിക്കും. 


- കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 
| ( 3) 


-- 1 12/ 2010 - 11- വാഴാനി ടൂറിസം ടൂറിസ്റ്റ് 

ഫെസിലിറ്റേഷൻ സെന്റർ വെയിറ്റിംഗ് 
ഷെഡിന്റെയും റെയിൻ ഹട്ടിന്റെയും 
നിർമ്മാണം - രൂപ 7, 91,259 


19 ,800 


23rd Nov. 2010] 


IRRIGATION DEPARTMENT 


577 


ട 


(1) (2) 

(3) നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല .) തൊഴിലാളി സഹകരണ 

സംഘങ്ങൾ സമർപ്പിക്കുന്ന ദർഘാസിനോടൊപ്പം അവരുടെ 
2 13 / 2010 - 11 - വാഴാനി ടൂറിസം-പൂന്തോട്ട 

കൈവശമുള്ള എല്ലാ ജോലികളുടേയും വിശദവിവരങ്ങൾ 
വിക സ ന - പൂ ന്തോ ട്ട ത്തിന്റെ 

അട ങ്ങിയ ലിസ്റ്റ് സഹ ക രണ സംഘം അസിസ്റ്റന്റ് 
സൗന്ദര്യവൽക്കരണ പണികൾ - 

രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കേരള 
രൂപ് 14,37, 871 

36,000 

നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ 8 /3 വകുപ്പ് 
3 14 / 2010 - 1 ടി പവലിയൻ - പവലിയൻ 

ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
ഏരിയയുടെ സൗന്ദ ര്യ വൽക്ക രണ 
പണികൾ രൂപ 3,01,175 

7 ,600 എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
16 /2010 - 11- ടി - ഫുഡ് കോർട്ട് കം 

കാര്യാലയം, ഇറിഗേഷൻ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് 
യൂട്ടിലിറ്റി ഷോപ്പിന്റെ വൈദ്യുതീകരണ 

തൃശ്ശൂർ. 

എഞ്ചിനീയർ. 
പ്രവൃത്തികൾ - രൂപ 1,07, 655 

2 ,700 
5 17 /2010 - 11- ടി - ടിക്കറ്റ് കൗണ്ടറിന്റെ 
ടി - രൂപ 86,722 

2 ,200 

ദർഘാസ് പരസ്യം 
( പൊതുമരാമത്ത് വകുപ്പിലെ എ , ബി എന്നീ ക്ലാസ്സ് 

നമ്പർ ആർ.ആർ.ആർ. ( ടി1) 1 /2010 - 11 . 2010 നവംബർ 1. 
രജിസ്ട്രേഷനുള്ളവരും ഇലക്ട്രിക് രജിസ്ട്രേഷനുള്ളവരുമായ 
അർഹരായ കരാറുകാർക്ക് മാത്രമേ ദർഘാസ്ലഭ്യമാകുകയുള്ളൂ.) 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഷൊർണ്ണൂർ ചെറു കിട 
- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 

ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
1,500 + വാറ്റ് 4 %, ക്രമനമ്പർ 2 - ന് രൂപ 2,200 + വാറ്റ് 4 %, ക്രമനമ്പർ 

താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി 3- 12 -2010 വൈകുന്നേരം 
3 - ന് രൂപ 700 + വാറ്റ് 4 %, കമനമ്പർ 4 - നും 5- നും രൂപ 

4മണിവരെ അംഗീകൃത കരാറുകാരിൽ നിന്നുംമത്സര സ്വഭാവമുള്ള 
400 + വാറ്റ് 4 %. 

പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
ദർഘാസ് പ്രമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 

കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
സമയവും 29 -11- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

താഴെ ഒപ്പിട്ടിട്ടുള്ള അധികാ രി യുടെ കാര്യാ ല യ ത്തിൽ 
- പൂരിപ്പിച്ച ദർഘാസ് പമാ ണ ങ്ങൾ സ്വീക രി ക്കുന്ന 

വച്ച് അന്നേ ദിവസം വൈകിട്ട് 4 . 30 മണിക്ക് അസിസ്റ്റന്റ് 
അ വ സാന തീയതിയും സമ യവും - 3 - 12 - 2 010 , 

എക്സിക്യൂട്ടീവ് എൻജിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
2 .30 മണിവരെ. 

ഉദ്യോഗസ്ഥരോഅപ്പോൾ ഹാജരുള്ള അംഗീകൃത കരാറുകാരുടെ 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
3-12 - 2010 ഉച്ചതിരിഞ്ഞ് 3 മണി. 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും രൂപ 
- കരാറുകാരന്റെ ക്ലാസ്സ് - കമനമ്പർ 1- നും 2 - നും “ സി - യും 

1 1/ 2 0 10 - 11 - ആർ. ആർ.ആർ. ആനക്കര 
അതിനുമുകളിലും ക്രമനമ്പർ 3- ന് " ഡി - യും അതിനുമുകളിലും 

പഞ്ചായത്തിലെ പുത്തൻകുളത്തിന്റെ 
കമനമ്പർ 4 - നും 5 - നും “ എ ക്ലാസ്സ് , ഇല ക് ടി ക്കൽ 

പുരോഗമന പ്രവർത്തികൾ രൂപ 1,20,000 3, 000 
രജിസ്ട്രേഷനുള്ള കരാറുകാർ. 

- ദർഘാസ് സം ബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ താഴെ 2 2 / 2010 - 11 - ആർ.ആർ.ആർ. ആനക്കര 
ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 

പഞ്ചായത്തിലെ പുതിയനക്കുളത്തിന്റെ 
പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. ദർഘാസ് 

പുരോഗമന പ്രവർത്തികൾ --രൂപ 1,90, 000 

4 ,750 
പമാ ണ ങ്ങ ൾ നിശ്ചിത വില രൊക്കം പണമായോ മണി 
ഓർഡർ ആയോ അടച്ച് അപേക്ഷിക്കുന്ന നിശ്ചിത വിഭാഗം ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
കരാറുകാർക്ക് താഴെ ഒപ്പ് വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽനിന്നും അവസാന വിൽപന ദിവസം ഉച്ചയ്ക്ക് 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 

സമയവും - 3 - 12 - 2010 , 1 മണിവരെ. 
കൈമാറാൻ പാടുള്ളതല്ല. കേരള ജലസേചന പൊതുമരാമത്ത് 

ദർഘാസ് പമാ ണ ങ്ങൾ സ്വീകരിക്കുന്ന അവ സാ ന 
വകുപ്പിൽ ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 

തീയതിയും സമയവും - 3 -12- 2010 , 4 മണി. 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസു 
കളോടൊപ്പം 100 രൂപ വിലയുള്ളമുദ്രക്കടലാസ്സിൽ തയ്യാറാക്കിയ 

കരാറുകാരന്റെ യോഗ്യത " ഡി ക്ലാസും അതിനുമുകളിലും. 
നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടിയും അടക്കം 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 3 മാസം. 
ചെയ്തിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടിയുടെ മാതൃക 
ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടു ണ്ട്. ദർ ഘാ സ് ( പമാ ണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
പൂർണ്ണ മായും പൂരിപ്പിച്ച പാഥ മിക ഉട നടി അടക്കം - അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ കാര്യാലയ 
ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്ത ത്തിൽനിന്നും മേൽപ്പറഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
തുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യമായി രേഖാമൂലംഅപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ്. ദർഘാ സ് 
എടുക്കുന്ന നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്, കിസാൻ - പ്രമാണങ്ങൾ ജലവിഭവവകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് 
വികാസത എന്നിവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറ്റം ചെയ്യാൻ 
പണയപ്പെടുത്തിയിരിക്കണം. (ഇന്ദിരാ വികാസ് പത്രങ്ങൾ 

പാടില്ലാത്തതുമാകുന്നു . 


23rd Nov. 2010] 


IRRIGATION DEPARTMENT 


578 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 

രൂപ് 


-- ആ വ ശ്യ മായ നിര ത ദ വ്യം കെട്ടി വച്ച രേഖ കൾ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ പേരിൽ പ്ലഡ്ജ് 
ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 
100 രൂപയിൽ കുറയാത്ത മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 

ടൈപ്പ് ചെയ്ത് അടക്കം ചെയ്യേണ്ടതും അല്ലാത്ത പക്ഷം 
ദർഘാസുകൾ നിരസിക്കുന്നതുമായിരിക്കും. 


5,000 


- ദർഘാസ് സംബന്ധിച്ച കേരള പൊതുമരാമത്ത് ജലവിഭവ 
വകു പ്പു ക ളിൽ നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


| 7 , 500 


കുറ്റ്യാടി ഇറിഗേഷൻ പാജക്ട് ഡാം 
സുരക്ഷ -പൂന്തോട്ട ഗേറ്റിലുള്ള സെക്യൂരിറ്റി 
ക്യാബിൻ നിർമ്മാണ പ്രവർത്തി- - രൂപ 2,00,000 
- ടി - 2010 - 11 വർഷത്തിലെ പെരുവണ്ണാമൂഴിയിലെ 
ഓഫീസ് ബിൽഡിംഗിന്റെയും ക്വാർട്ടേഴ്സ് 
ബിൽഡിംഗിന്റെയും അടിയന്തിര അറ്റകുറ്റ 
പണികൾ - രൂപ 3, 00 , 000 
ടി 2010 -11 - ലെ പെരുവണ്ണാമൂഴിയിലെ കാന്റീൻ 
ബിൽ ഡിം ഗി ന വ ർ ഷാ ന്ത അ റ്റ കു റ്റ 

പണികൾ - രൂപ 3, 00 ,000 
4 ടി - കല്ലൂർ ബാഞ്ച് കനാലിലെ 0 / 000 

കി . മീ . - ലെ പൈപ്പ് അ ക്വ ഡ ക്റ്റിന്റെ 

അടിയന്തിര പ്രവർത്തികൾ രൂപ് 1, 50,000 
5 ടി - 2010 - 11 - വർഷത്തിലെ പെരുവണ്ണാമൂഴിയിലെ 

പൂന്തോട്ടത്തിന്റെ വർഷാന്ത് അറ്റകുറ്റപ്പണികൾ - 
രൂപ് 2,00 ,000 


7 ,500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

(ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം, 

അസിസ്റ്റന്റ് 
ഷൊർണ്ണൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


3, 750 


ദർഘാസ് പരസ്യം 


5 , 000 


നമ്പർ ഡി1 - ടെണ്ടർ/ 2010 . 

2010 നവംബർ 8 , 

ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 4, 5 ഇവയ്ക്ക് 

രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2- നും 3 - നും രൂപ 600 + വാറ്റ്. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി കുറ്റ്യാടി ജലസേചന പദ്ധതി 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
പെരുവണ്ണാമൂഴി ഓപ്പറേഷൻ & മെയിന്റനൻസ് സബ്ഡിവിഷൻ 

സമയവും 25 - 11-2010 , 3 മണിവരെ. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 3 മാസം. 
പ്രവൃത്തികൾക്ക് താഴെപ്പറയുംപ്രകാരം ഇറിഗേഷൻ വകുപ്പിൽ 

ദർഘാസ് പ്രമാ ണ ങ്ങൾ ദർഘാസ് സ്വീക രി ക്കുന്ന 
രജിസ്ട്രേഷനുള്ള നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും - അവസാന ദിവസത്തിന് തൊട്ട് മുമ്പുള്ള 6 ( ആറ്) പ്രവൃത്തി 
(PWD - A, B രജിസ്ട്രേഷനുള്ളവരെയും പരിഗണിക്കും) മുദ്രവച്ച - ദിവസങ്ങളിൽ ഓഫീസ് സമയം വരെയും പ്രമാണത്തിന്റെ വില 
കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു - ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 
കൊള്ളുന്നു . ദർഘാസുകൾ അവസാനമായി സ്വീകരിക്കുന്ന 

പൊതുമരാമത്ത് വകുപ്പിലും ജലസേചന വകുപ്പിലും 
ദിവസം വൈകുന്നേരം 3. 30 - ന് തദ വ സ ര ത്തിൽ നിലവിലുള്ള ദർഘാസ് സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
സന്നി ഹി ത രാ വുന്ന കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ ഇതിനും ബാധകമാണ്. യാതൊരു കാരണവും കൂടാതെ 
തുറക്കുന്നതായിരിക്കും. നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ഏതൊരു ദർഘാസും നിരസിക്കു ന്ന തിനുള്ള അധികാരം 
എഞ്ചിനീയറുടെ പേരിൽ നാഷണൽ സേവിംഗസ് സർട്ടിഫിക്കറ്റ് 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. 
അഥവാ ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ 
അസ്സൽ സർട്ടിഫിക്കറ്റ് ദർഘാസിന്റെ കൂടെ അടക്കം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
ചെയ്യേണ്ടതാണ്. ദർഘാസിനൊപ്പം 100 രൂപയുടെ മുദ്രപ്രതത്തിൽ 

എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
പ്രാഥമിക കരാർ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 

പെരുവണ്ണാമൂഴി. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


